Regn . No . KERBIL /2012 / 45073 

dated 5 - 9 - 2012 with RNI 


Government of Kerala 
കേരള സർക്കാർ 

2012 


16 


Reg . No. 0a ). MMO 
KL /TV (N )/ 12 / 12 - 14 


R 


GOVERNO 


.. 


9 


** 


93 moa 
LENMENT OF 


KERAL 


* 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. I 


THIRUVANANTHAPURAM , TUESDAY 


No. 


11th September 2012 
2012 omogomio 11 
20th Bhadra 1934 

1934 BOLB0 20 


weijo 1 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Forest Department 


(1) 


(2 ) 


NOTIFICATION 
No. D3-438/2012 . 

8th August 2012 . 
The meeting of the Departmental Promotion Committee 
(Lower ) of Kerala Forest Department for selection of 
eligible Junior Superintendents of Kerala Forest Department 
for appointment by transfer as Senior Superintendents for 
the year 2012 held on 16 - 7 - 2012 , selected the following 
Junior Superintendents for appointment as Senior 
Superintendents during the year 2012 . The list approved 
by Government as per letter No. 7490 / F2 /2012 /F & WLD , 
dated 6 -8 -2012 is published for information . 

Select List for 2012 
Sl. No. 

Name 
(1) 


Sri Radhakrishnan , M . S . 
Sri Radhakrishnan , P . 
Sri Sabu , A . S . 
Sri Unnikrishnan Nair, M . P. 
Sri Gopinathan , P. 
Sri George Francis 
Sri Surandran , A . 
Sri Abdul Gafoor, V. P. 
Sri Raju , S . 
Sri Abo Haneefa , K . 
Sri Abdul Salam , P. 
Smt. Elzykutty , T. 


G . HARIKUMAR , 


Sri Peethambaran , P . 
Sri Yesodharan , S . 
Smt. Rajeswari, L . 
Sri Mariyappan , D . 
Smt. Leelamma, P . D . 
Sri Mohanan , P. K . 
Sri Georgekutty , K . 
Sri Shamsudin , M . M . 


Additional Principal Chief 

Conservator of Forests 
(Administration ) & Convenor, 

Departmental Promotion Committee 
Thiruvananthapuram . 

( Lower). 


11th SEPT. 2012 ] 


FOREST DEPARTMENT 


198 


ACHENCOVIL DIVISION 


TENDER - CUM -AUCTION NOTICE 


No. A3-2567/2012 . 


16th August 2012 . 


It is hereby notified for the information of the public that the jungle wood firewood collected from 1969 MW 
Plantation , Aruvikkara , Achenkovil Range of this division shall be sold in the public Tender/Auction on the date , time and 
place as detailed in the schedule appended below by the Divisional Forest Office , Achencovil or any other officer 
authorized by him . 


The Tender /Auction will be conducted subject to terms and conditions of the auction sale of timber in Government 
Depots and as published by Addl. Principal Chief Conservator of Forests ( Protection ) , Thiruvananthapuram vide 
Pro . (5 )-4668/11, dated 7 - 12 - 2011 in Kerala Gazette No . 50 dated 20 -12- 2011 Page No . 600 to 606 of Forest sheet and also as 
per the existing conditions regarding Tender/Auction in the Forest Department. Any conditions regarding the Tender/ 
Auction published by the Department after the publication of this notification will also be applicable to this Tender/ 
Auction . In case the notified date happens to be a public holiday the Tender/Auction will be conducted on the next 
working day at the notified place and time. 

But if the produce could not be sold in full or the Tender/ Auction could not be conducted on that date the produce 
will be sold on the date specified in the remarks column of the schedule appended . 


Intending Tenderers/ Bidders are bound to remit KVAT, KFD Tax , Income tax and other taxes in force from time to 
time. The Government orders if any regarding the Tender / Auction sale issued after the date of this notification will be 
applicable for this Tender/Auction also . 


For further details please contact the Divisional Forest Office, Achencovil or the Range Forest Office , Achencovil 
during working hours on all working days . 


SCHEDULE 


Division - Achencovil . 


Range — Achencovil. 


SI. 


Item 


Quantity 


Remarks 


No. 


Name of 
Plantation 


Place, Date & Time 

of Auction 


1969 MW Plantation 
Aruvikkara in 
Achencovil Range 


Jungle Wood 
Fire Wood 


50.8 MT 


1969 MW Plantation 
Aruvikkara Plantation 
site 19 -9 - 2012, 10 a . m . 


If the tender/ auction 
could not be conducted 
due to any other reasons , 
or the produce could not 
be sold in full, the sale 
will be conducted on 
26 - 9 -2012 at the same 
place and time. 


Earnest Money Deposit – 2,000. 


Cost of tender form — 


200 + KVAT. 


Place of Tender /Auction — 1969 MW Aruvikkara Plantations site . 


Date and time of tender/auction — 19 -9 - 2012 at 10 a . m . 


Date of issue of tender form — Till 5 p .m . on 18 -9 - 2012 . 


Place of issue of tender form — Range Forest Office, Achencovil. 
Place, date & time of receipt of sealed tenders — Range Forest Office, Achencovil till 9 a. m . on 19-9 - 2012. 


Alternate date and time — 26 - 9 -2012 at 10 a. m . 


Time of opening tender - After the Auction . 


11th SEPT . 2012). 


FOREST DEPARTMENT 


199 


അച്ചൻകോവിൽ ഡിവിഷനിൽപ്പെട്ട അച്ചൻകോവിൽ റെയിഞ്ചിലെ 1969 മാച്ച് വുഡ് അരുവിക്കര തോട്ടത്തിൽ നിന്നും 
ശേഖരിച്ച് ടി തോട്ടത്തിൽ അട്ടിവച്ചിരിക്കുന്ന പാഴ്വര വിറക് ഇതോടൊപ്പം ചേർത്തിരിക്കുന്ന പട്ടിക പ്രകാരം 20- 12 -2011- ലെ 50 -ാം 
നമ്പർ സർക്കാർ ഗസറ്റിൽ പോ - 4668/ 11 തീയതി 7 - 12 - 2011 നമ്പരായി സംരക്ഷണ വിഭാഗം അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് 
ഫോറസ്റ്റ് കൺസർവേറ്റർ, ഫോറസ്റ്റ് ഷീറ്റ് 600 മുതൽ 606 വരെയുളള പേജുകളിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ലേല വ്യവസ്ഥകൾക്കും 
കൂടാതെ വനംവകുപ്പിൽ നിലവിലുള്ള ഇതര ലേല വ്യവസ്ഥകൾക്കും വിധേയമായി താഴെ പട്ടികയിൽ പറയുന്ന സ്ഥലത്തും 
തീയതിയിലും അച്ചൻകോവിൽ ഡിവിഷണൽ ഫോറസ്റ്റാഫീസറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന മറ്റ് ഉദ്യോഗസ്ഥനോ പരസ്യമായി 
ലേലം ചെയ്ത് വിൽക്കുന്നതാണ്. ഈ വിജ്ഞാപന തീയതിക്കുശേഷവും കൂടാതെ മുകളിൽ പറഞ്ഞിരിക്കുന്ന പ്രസ്തുത സർക്കാർ 
ഗസറ്റിലെ വിജ്ഞാപനത്തിനുശേഷവും ദർഘാസ്/ ലേലം സംബന്ധമായി സർക്കാർ ഉത്തരവുകൾ എന്തെങ്കിലും ഉണ്ടായാൽ ആയതും 
ഈ ദർഘാസ്/ ലേലത്തിന് ബാധകമായിരിക്കും. 

- ടെണ്ടർ/ ലേല ദിവസം പൊതു അവധിയായി വന്നാൽ അടുത്ത പ്രവൃത്തിദിവസം പ്രസ്തുത സ്ഥലത്തും സമയത്തും വച്ച് 
നട ത്തു ന്ന താ ണ് . ഏതെങ്കിലും കാര ണ വ ശാൽ ലേല ദിവസം ലേലം നട ക്കാതെ വരികയോ ഉൽപ്പ ന്ന ങ്ങ ൾ 
പൂർണ്ണമായും വിൽക്കാൻ കഴിയാതെ വരികയോ ചെയ്താൽ താഴെ പട്ടികയിൽ റിമാർക്ക് കോളത്തിൽ കാണിച്ചിരിക്കുന്ന തീയതിയിൽ 
ഉൽപ്പന്നങ്ങൾ വീണ്ടും പരസ്യമായി ലേലം ചെയ്ത വിൽക്കുന്നതാണ്. 

- ലേലത്തിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ലേലത്തിന് മുമ്പായി ഉൽപ്പന്നങ്ങൾ അട്ടിവച്ചിരിക്കുന്നത് പരിശോധിച്ച് 
അവയുടെ നൽപ്പുനിൽപ്പുകൾ ബോദ്ധ്യപ്പെട്ടുകൊള്ളണ്ടതാണ്. ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരത്തെ സംബന്ധിച്ച് ലേലത്തിന് 
ശേഷമുണ്ടാകുന്ന പരാതികൾ പരിഗണിക്കുന്നതല്ല . 

ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ അവരുടെ സ്ഥിരമായ മേൽവിലാസവും കൈയൊപ്പും സാക്ഷ്യപ്പെടുത്തിയ 
സർട്ടിഫിക്കറ്റ് ബന്ധപ്പെട്ട വില്ലേജാഫീസറിൽ നിന്നും വാങ്ങി നിരതദ്രവ്യം കെട്ടിവയ്ക്കുന്നതിനുമുമ്പായി ഹാജരാക്കേണ്ടതാണ്. 
ഇപ്രകാരമുള്ള സർട്ടിഫിക്കറ്റ് ഹാജരാക്കാത്തവരെ ലേലത്തിൽ പങ്കെടുക്കുവാൻ അനുവദിക്കുന്നതല്ല. 


പട്ടിക 


ഡിവിഷൻ - അച്ചൻകോവിൽ. 


റെയിഞ്ച് അച്ചൻകോവിൽ. 


തോട്ടത്തിന്റെ 


ഇനം 


അളവ് 


കമ 
നമ്പർ 


റിമാർക്ക്സ് 


ലേല സ്ഥലവും 
സമയവും, തീയതിയും 


പേര് 


- 1 


50 .8 മെടിക് 


1969 മാച്ച് വുഡ് പാഴൂര 
പ്ലാന്റേഷൻ, വിറക് 
അരുവിക്കര 


ടൺ 


1969 മാച്ച് വുഡ് 
പ്ലാന്റേഷൻ, 
അരുവിക്കര, 
19 - 9 - 2012 രാവിലെ 
10 മണി. 


ഏതെങ്കിലും കാരണവശാൽ 
നിശ്ചിത ദിവസം ലേലം 
നടക്കാതെ വരികയോ, 
ഉൽപ്പന്നങ്ങൾ പൂർണ്ണമായും 
വിൽക്കാൻ കഴിയാതെ 
വരികയോ ചെയ്താൽ 
വീണ്ടും 26 - 9- 2012 - ൽ 
നിശ്ചിത സ്ഥലത്തും 
സമയത്തും ലേലം 
നടത്തുന്നതായിരിക്കും. 


9 


( 


നിരതദ്രവ്യം - 2,000. 
ദർഘാസ് ഫോറവില - 200 + വാറ്റ്. 
ദർഘാസ്/ ലേലസ്ഥലം 1969 മാച്ച് വുഡ്പ്ലാന്റേഷൻ, അരുവിക്കര. 
ദർഘാസ്/ ലേലത്തീയതിയും സമയവും 19- 9- 2012 പകൽ 10 മണി. 
ദർഘാസ് ഫാറം നൽകുന്ന തീയതിയും സമയവും 18- 9- 2012 വൈകിട്ട് 5 മണി വരെ. 

മുദ്രവച്ച ദർഘാസ് ഫാറം സ്വീകരിക്കുന്ന സ്ഥലവും തീയതിയും സമയവും അച്ചൻകോവിൽ റെയിഞ്ച് ഓഫീസ്, 19 -9 -2012 , 
മണി വരെ. 

പകരം തീയതിയും സമയവും 26 - 9 - 2012 പകൽ 10 മണി. 
ടെണ്ടർ തുറക്കുന്ന സമയം ലേലത്തിനുശേഷം. 
ലേലക്കാർ അതാത് കാലത്ത് പ്രാബല്യത്തിലുള്ള വിൽപ്പനനികുതിയും മറ്റ് നികുതികളും ഒടുക്കുന്നതിന് ബാധ്യസ്ഥരായിരിക്കും. 

കൂടുതൽ വിവരങ്ങൾ ഈ ആഫീസിൽ നിന്നോ ബന്ധപ്പെട്ട അച്ചൻകോവിൽ റെയിഞ്ചാഫീസിൽ നിന്നോ എല്ലാ പ്രവൃത്തി 
ദിവസങ്ങളിലും നേരിട്ട് അന്വേഷിച്ച് അറിയാവുന്നതാണ്. 

(Sd.) 
Divisional Forest Office , 

Divisional Forest Officer. 
Achencovil . 

(For and on behalf of the Governor of Kerala ). 


11th SEPT . 2012). 


FOREST DEPARTMENT 


200 


നെന്മാറ ഡിവിഷൻ 


പുനർ ദർഘാസ്/ ലേല പരസ്യം 
നമ്പർ സി 1- 1117 / 2011. 

2012 ആഗസ്റ്റ് 16. 
നെന്മാറ ഡിവിഷനുകീഴിലുള്ള കൊല്ലങ്കോട് റെയിഞ്ചിലെ 
OR -04/ 11 കേസ്സിൽ ഉൾപ്പെട്ടതും, 1961- ലെ കേരള വനനിയമം 
സെക്ഷൻ 52 (1 ) പ്രകാരം പിടിച്ചെടുത്തതുമായ വാഹനം 
26 -7 - 2012 - ന് ലേലം ചെയ്യുകയുണ്ടായി. പ്രസ്തുത ലേലത്തിന് 
ലഭിച്ച തുകയെക്കാൾ കൂടുതൽ തുകയ്ക്ക് ഒരു പോസ്റ്റ് ഓഫർ 
നിശ്ചിത സമയത്തിനകം ലഭിച്ചതിനാൽ 26 -7 - 2012 -ാം തീയതിയിലെ 
ലേലം റദ്ദ് ചെയ്യുന്നതിനും പുനർലേലം നട ത്തു ന്നതിനും 
നെന്മാറ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറുടെ 10 - 8 - 2012 - ലെ 
സി1- 1117 / 11 നട പടികമപ്രകാരം ഉത്ത ര വാകുകയുണ്ടായി. 
ആയ തി നാൽ കേസിലുൾപ്പെട്ട ടി വാഹനം ഇപ്പോഴുള്ള 
സ്ഥിതിയിലും അവസ്ഥയിലും പുനർ ദർഘാസ്/ ലേല അടിസ്ഥാന 
ത്തിൽ വിൽപന നടത്തുന്ന താ ണ് . നെന്മാറ ഡിവി ഷ ൻ 
ഓഫീസിൽ വെച്ച് നെന്മാറ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറോ 
അ ദ്ദേ ഹം അ ധികാരപ്പെടു ത്തുന്ന മറ്റു ഉദ്യോഗസ്ഥനോ 
പ്രസ്തുത വാഹനം ലേലം ചെയ്യുന്നതും ലേലത്തിനുശേഷം 
ദർ ഘാ സു കൾ തുറക്കു ന്ന തു മാ യി രിക്കും. ലേലത്തിലോ 
ദർഘാസിലോ കൂടുതൽ തുക വാഗ്ദാനം ചെയ്യുന്നവരുടെ 
പേരിൽ മുഖ്യവനപാലകന്റെ അന്തിമ ഉത്തരവിന് വിധേയമായി 
വിൽപ്പന ഉറപ്പിക്കുന്നതായിരിക്കും. ദർഘാസ് ഫോറങ്ങൾ ലേല 
ദിവസം കാലത്ത് 11 മണിവരെ നൽകു ന്ന താ യി രിക്കും. ടി 
ദർഘാസ്/ ലേലം 19 - 9 -2012 -ാം തീയതിയിൽ നടത്തുന്നതായിരി 
ക്കും . ഏതെങ്കിലും കാരണ വശാൽ പുനർദർഘാസ്/ ലേലം 
അന്നേ ദിവസം നട ന്നിട്ടില്ലെ ങ്കിൽ ആയത് 22 - 9 - 2012 , 
24 - 9 - 2012 എന്നീ തീയതികളിൽ താഴെ പരാ മർശിക്കുന്ന 
സ്ഥലത്തും സമയത്തും വെച്ച്അതേ വ്യവസ്ഥകളോടെ നടത്തു 
ന്നതായിരിക്കും. പുനർ ദർഘാസ്/ ലേലം സംബന്ധിച്ച കൂടുതൽ 
വിവരങ്ങൾക്ക് നെന്മാറ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിലോ, 
കൊല്ലങ്കോട് റെയിഞ്ച് ഓഫീസിലോ ഓഫീസ് സമയങ്ങളിൽ 
അന്വേഷിച്ച് അറിയാവുന്നതാണ്. നിരതദ്രവ്യം ഒടുക്കാതെ 
സമർപ്പിക്കുന്ന അപേക്ഷ കൾ നിര സിക്കു ന്ന താ ണ് . വനം 
വകുപ്പിൽ നില വിലുള്ള പൊതു ലേല വ്യവസ്ഥകൾ ഈ 
ലേലത്തിനും ബാധകമായിരിക്കും. ലേലത്തിൽ പങ്കെടുക്കുവാൻ 
ഇൻകം ടാക്സ് പാൻ കാർഡ് നിർബന്ധമായും ഹാജരാക്കേ 
ണ്ടതാണ്. 


2. ദർഘാസ് ഫോറം ആവശ്യമുള്ളവർ അ വരെ 
തിരിച്ചറിയുന്നതിന് ബന്ധപ്പെട്ട വില്ലേജാഫീസറോ 
മേലധികാരികളോ നൽകിയ സർട്ടിഫിക്കറ്റ്അല്ലെങ്കിൽ 
ഇലക്ഷൻ കമ്മീഷന്റെ തിരിച്ചറിയൽ കാർഡോ, 
പാസ്പോർട്ടിന്റെ കോപ്പിയോ, ഇൻകം ടാക്സ് പാൻ 

കാർഡ് സഹിതം അപേക്ഷിക്കേണ്ടതാണ്. 
- 3. നിശ്ചിത സമയത്തിനുശേഷം ലഭിക്കുന്ന 

- ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല . 
- 4. ദർഘാസ് സമർപ്പിക്കാതെ നേരിട്ട് ലേല ത്തിൽ 

പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ ലേല ദിവസം 
11.30 -നകം നിശ്ചിത തുക നിരതദ്രവ്യമായി ഒടുക്കേണ്ട 
താണ്. നിരതദ്രവ്യം ഒടുക്കുന്നതിനായി രണ്ടാമത്തെ 
വ്യവസ്ഥയിൽ പറയുന്ന രേഖകളിൽ ഏതെങ്കിലും 

ഹാജരാക്കേണ്ടതാണ്. 
- 5. ടെണ്ടർ ഫോറം ലേല ദിവസം പകൽ 11 മണി വരെ 
- അപേക്ഷകന് ലഭിക്കുന്നതാണ്. 
ദർ ഘാസ് സംഖ്യ നിരതദ്രവ്യ സംഖ്യയേക്കാൾ 
കൂടുതലാണെങ്കിൽ ദർഘാസ്/ ലേലസംഖ്യയുടെ 
( 50 % നിരതദ്രവ്യം ഉൾപ്പെടെ) അപ്പോൾ തന്നെ 
നൽകേ ണ്ട താ ണ് . ടി സംഖ്യ അട യ്ക്കു ന്ന തിൽ 
വീഴ്ച വരു ത്തി യാൽ പസ്തുത ലേലം റദ്ദ് 
ചെയ്തതായി കണക്കാക്കി നിരതദ്രവ്യം ഉൾപ്പെടെ 
അതുവരെ അടച്ച് എല്ലാ തുകയും സർക്കാരിലേക്ക് 
മുതൽ കൂട്ടു ന്നതും ടിയാന്റെ നഷ് ടോ ത്ത ര 
വാദിത്വത്തിൽ പുനർലേലം നടത്തുന്നതുമാണ്. 
ദർഘാസുകൾ സ്വീകരിക്കുന്നതിനും നിരാകരി 
ക്കുന്നതിനുമുള്ള പൂർണ്ണ അധികാരം ബന്ധപ്പെട്ട 
ഉദ്യോഗസ്ഥരിൽ നിക്ഷിപ്തമായിരിക്കും. 
ദർഘാസ്/ ലേലം അംഗീകരിച്ചതായി അറിയിപ്പുകിട്ടി 15 
ദിവസത്തിനകം ബാക്കി ലേലസംഖ്യയും നിയമ 
പ്രകാരമുള്ള നികുതികളും അടച്ച് വാഹനം നീക്കം 
ചെയ്തില്ലെ ങ്കിൽ ദർഘാ സു കാ ര ൻ ആ വ ശ്യ 
പ്പെടുന്നപക്ഷം 15 ദിവസം കൂടി ബാക്കി സംഖ്യയും 
18 % പലിശയും ദിവസത്തിൽ 20 തറ വാടകയും 
വസൂലാക്കി അനുവദിക്കുന്നതായിരിക്കും. അതിനു 

ശേഷം അവധി അനുവദിക്കുന്നതല്ല . 
9. സമയപരിധിക്കുള്ളിൽ വിലയും മറ്റും ഒടുക്കുന്നതിലും 

വാഹനം നീക്കം ചെയ്യുന്ന തിലും മറ്റും വീഴ്ചച് 
വരുത്തുന്നപക്ഷം വാഹനം വീണ്ടും ലേലത്തിലോ 
ടെണ്ടർ അടിസ്ഥാനത്തിലോ മുൻ ലേലക്കാരന്റെ 
നഷ്ടോത്തരവാദിത്വത്തിൽ വിൽക്കുന്നതും, മുൻ 
ലേലത്തുക സർക്കാരിലേക്ക് കണ്ടുകെട്ടുന്നതുമാണ്. 
ഈ ലേലം കൊണ്ട് സർക്കാരിന് നഷ്ടം വരുന്ന 
തുക മുൻ ലേലക്കാരനിൽ നിന്നും ഈടാക്കുന്ന 
തിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതും ലാഭം 
കിട്ടുകയാണെങ്കിൽ മുൻ ലേലക്കാരന് ആയതിന് 
യാതൊരു അർഹതയും ഉണ്ടായിരിക്കുന്നതല്ലെന്നും 
ആയത് മുഴുവനും സർക്കാരിലേക്ക് മുതൽ 

കൂട്ടുന്നതുമായിരിക്കും. 
10. ദർഘാസ് സ്വീകരിക്കുന്ന ദിവസം പൊതു അവധിയോ, 

ഹർത്താലോ പ്രഖ്യാപിച്ചാൽ അടുത്ത പ്രവൃത്തി 
ദിവസം ( പസ്തുത സ്ഥലത്തും സമയത്തും 
ദർഘാസ്/ ലേലം നടത്തുന്നതായിരിക്കും. 
മുകളിൽ പറഞ്ഞ വാഹനത്തിന് പുറമെ ഏതെങ്കിലും 
വാഹനം കൂട്ടിച്ചേർക്കുന്നതിനും, ഒഴിവാക്കുന്നതിനും 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർക്ക് അധികാര 
മുണ്ടായിരിക്കും. 


വാഹന ഇനം/ രജിസ്റ്റർ നമ്പർ KL- 05- X - 6336 ലോറി. 


നിരതദ്രവ്യം - 


14 ,400. 


ദർഘാസ് ഫോറത്തിന്റെ വില - 1,150 + വാറ്റ്. 


വാഹനം ഇപ്പോൾ കിട ക്കുന്ന സ്ഥലം - നെന്മാറ 
ഡിവിഷൻ ഓഫീസ് കോമ്പൗണ്ട്. 


-- ദർഘാസ് ലഭിക്കുന്ന അവസാന തീയതിയും സമയവും 
19 - 9 - 2012 , 11 മണി. 


ദർഘാസ് സമർപ്പിക്കേണ്ട അ വ സാന തീയതിയും 
സമയവും- - 19 - 9 - 2012 , 11.30 മണി. 


ലേല തീയതിയും സമയവും സ്ഥലവും - 19 - 9 - 2012, 
12 മണിക്ക്, നെന്മാറ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസ്. 


ലേല നിബന്ധനകൾ 
1. വിൽപ്പനയിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ 

വാഹനം ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറുടെ 
റെയിഞ്ചാഫീസറുടെ അനുവാദത്തോടെ ഓഫീസ് 
സമയങ്ങളിൽ പരിശോധിച്ച് ബോദ്ധ്യം വരുത്തേണ്ടതാണ്. 
ലേലം ഉറപ്പിച്ചശേഷം വാഹനത്തെ സംബന്ധിക്കുന്ന 
യാതൊരു പരാതിയും സ്വീകരിക്കുന്നതല്ല . 


11th SEPT. 2012 ] 


FOREST DEPARTMENT 


201 


( 1) 


- 


(2 ) 


(3) 


8 


in 


v 


10 ,500 


9 


12. sl Om Omlo no BOB. ml. m120920 Dſ 

അനുബന്ധ രേഖകളും ഈ ഓഫീസിൽ ലഭ്യമല്ലാത്ത 
പക്ഷം അവ ലേലം വിളിച്ചെടുക്കുന്നവർ സ്വന്തം 
ഉത്തരവാദിത്വത്തിൽ ബന്ധപ്പെട്ട വകുപ്പിൽ നിന്നും 

ലഭ്യമാക്കേണ്ടതാണ്. 
13 . പോസ്റ്റ് ഓഫർ ദർഘാസ് നടത്തി 7 ദിവസത്തിനകം 

സമർപ്പിക്കേണ്ടതാണ്. ആയത് നിലവിലുള്ള നിബന്ധ 

നകൾക്ക് വിധേയമായി മാത്രം പരിഗണിക്കുന്നതാണ്. 
14. ലേലക്കാരൻ നിർബന്ധമായും ഇൻകം ടാക്സ് പാൻ 

കാർഡ് ഹാജരാക്കേണ്ടതാണ്. 


6 ,250 


10 


Construction of a Campshed at Karukamthode 
in Kalpetta Range - 4.20 Lakh 
Construction of a semi permanent Camp 
shed at Ammani in Chedleth range 

2 .50 Lakh 
Construction hand rails at Banasuramala 
Meenmutty in Padinharathara section 
of Kalpetta Range - 2.75 Lakh 
Construction hand rails at Soochipara in 
Mundakkai section of Meppady Range 

5 . 1 Lakh 
Construction hand rails at Meenmutty in 
Baderi section of Meppady Range 

10 .25 Lakh 


6,875 


12,750 


ഡിവിഷണൽ ഫോറസ്റ്റ് 
ഓഫീസറുടെ കാര്യാലയം, 
Ommon , selonoš. 


(697) 
ഡിവിഷണൽ ഫോറസ്റ്റ് 

ഓഫീസർ 
(CAO3 couOMBANGm ).) 


12 


25 ,625 


SOUTH WAYANAD DIVISION , 

KALPETTA 


TENDER NOTICE 
No . D -6657/ 2012 . 

16th August 2012 . 
Separate sealed competitive tenders are invited from 
the registered PWD contractors for the following works in 
various Ranges in South Wayanad Forest Division , 
Kalpetta . 
Name of Works and 

EMD 
No . 

Estimate cost 
( 1) ( 2 ) 

(3 ) 


Sl. 


1 


67,500 


Cost of tender form — 4 , 100 + VAT for Sl. No. 1 ; 
1 ,500 + VAT for Sl. No . 2 ; 2 , 100 + VAT for Sl. No. 3 ; 
2 ,800 + VAT for Sl. No. 4 ; 3 ,200 + VAT for Sl. No . 5 ; 
500 + VAT for Sl. Nos . 6 , 9 ; 400 + VAT for Sl. No. 7 ; 
900 + VAT for Sl. No. 8 ; 600 + VAT for Sl. No. 10 ; 
1, 100 + VAT for Sl. No . 11; 1,600 + VAT for Sl. No . 12 . 

Period completion of works — 6 months after executing 
the agreement. 

The tender forms will be issued from this office on 
4 - 10 - 2012 upto 1 p .m . and will be received upto 2. 30 p .m . 
on 4 - 10 - 2012 . The received tenders will be opened at 3.30 p.m . 
on 4 - 10 - 2012 by the Divisional Forest Officer, South 
Wayanad Division , Kalpetta or by any other officer duly 
authorized by him in the presence of the tenderers or their 
authorized representatives who are present at the time of 
opening tenders . 

If the tender could not be conducted due to any 
technical or unexpected reasons or persons not 
purchased tender forms also , on the above date , tenders 
for the above works will be conducted on 5 - 10 - 2012 at the 
same time. 

If the tender could not be conducted due to any 
technical or unexpected reasons or persons not 
purchased tender forms also , on the above date , tenders 
for the above works will be conducted on 9 - 10 -2012 at the 
same time. 

The tnder forms can be had from the office of the 
undersigned on direct remittance of cost of tender form 
or in through money order along with the registration 
cards. Value of the forms once realized will not be 
refunded at any cost. EMD for the work should be made 
through Demand Draft drawn from any Nationalized Bank 
in favour of the Divisional Forest Officer, South Wayanad 
Division , Kalpetta and payable at Kalpetta . Tenders without 
adequate EMD , incomplete , defective or belated tenders 
will be summarily rejected . The undersigned reserves the 
right to reject any tender without assigning any reason 
thereof. The Co - operative Societies, rendering the tenders 
should produce true copies of relevant orders exempting 
them from remittance of EMD /Security along with 
the tenders if any. Otherwise they will have to remit 
EMD /Security applicable . 


22 ,000 


35 , 000 


Extension and renovation of Division 
Office Building at Forest Complex 
Kalpetta in South Wayanad Division 

27 Lakh 
Construction of section Head Quarters 
Building of Sugandagiri in Kalpetta 
Range — 8 .80 Lakh 
Construction of ticket counter and office 
room for Banasuramala VSS 
Padinharathara section of Kalpetta 
Range — 14 Lakh 
Construction of building for Forest 
Development Agency at Forest 
Complex Kalpetta — 18 .5 Lakh 
Construction of Range Office building 
for Meppady Range at Panchamai Kunnu 
in Meppady Range — 21. 20 Lakh 
Renovation Building of a type II quarters 
at Panchamai Kunnu in Kottapady section 
of Meppady Range — 2.30 Lakh 
Construction of a Camp shed at Meppady 
Kunnu in Kottapady section of Meppady 
Range — 1.41 Lakh 


4 


46 ,250 


5 


53 ,000 


6 


5,750 


7 


3 ,525 


11th SEPT. 2012 ] 


FOREST DEPARTMENT 


202 


Each and every tender should accompany preliminary 
agreement in Stamp Paper worth 100 duly signed by the 
tenderer. Tenders without this preliminary agreement in 
stamp paper will also be rejected even at the time of 
opening the tenders . All the relevant rules , regulations, 
conditions etc. prevailing in PWD and Forest Department 
in respect of tenders will be applicable to this tender 
notification also . 

സൗത്ത് വയനാട് ഡിവിഷന്റെ കീഴിലുള്ള ചെതലത്ത് 
റെയിഞ്ചിലെ താഴെ പറയുന്ന പ്രവൃത്തികൾ ഏറ്റെടുത്ത് 
നട ത്തു ന്ന തിന് പൊതുമരാമത്ത് വകുപ്പിലെ അംഗീകൃത 
കരാറുകാരിൽ നിന്നും മത്സരാടിസ്ഥാനത്തിലുള്ളമുദ്രവെച്ച 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


നിരതദ്രവ്യം 


കമ 
നമ്പർ 


ജോലിയുടെ പേരും 
അടങ്കൽ തുകയും 


67 ,500 


22 , 000 


- ദർഘാസ് ഫോറത്തിന്റെ വില - കമ ന മ്പർ 1 - ന് 
4, 100 + വാറ്റ്, ക്രമനമ്പർ 2 - ന് 1,500 + വാറ്റ്; ക്രമനമ്പർ 3 - ന് 
2,100 + വാറ്റ്, ക്രമനമ്പർ 4- ന് 2,800 + വാറ്റ്, ക്രമനമ്പർ 5- ന് 
- 3, 200 + വാറ്റ്, കമന മ്പർ 6 - നും 9 - നും 500 + വാറ്റ്, 
ക്രമനമ്പർ 7 - ന് 400 + വാറ്റ്, ക്രമനമ്പർ 8- ന് 900 + വാറ്റ്, 
ക്രമനമ്പർ 10 - ന് 600 + വാറ്റ്, ക്രമനമ്പർ 11 - ന് 1, 100 + വാറ്റ്, 
ക്രമനമ്പർ 12 - ന് 1, 600 + വാറ്റ്. 

| പ്രവർത്തി പൂർത്തിയാക്കേണ്ട കാലാവധി - ഉടമ്പടി വെച്ച് 
- 6 മാസത്തിനുള്ളിൽ. 

- ദർഘാസുകൾ 4- 10- 2012 - ന് ഉച്ചയ്ക്കുശേഷം 1 മണിവരെ 
ഈ ഓഫീസിൽനിന്നും ലഭിക്കുന്നതും 4 - 10 - 2012 - ന് 2.30 മണി 
വരെ പൂരിപ്പിച്ച ദർഘാസുകൾ സ്വീകരിക്കുന്നതും 4 - 10 - 2012 - ന് 
3.30 - ന് തത്സമയം ഹാജരുള്ള കരാറുകാരുടെയോ, അവർ 
രേഖാ മൂലം അ ധി കാ ര പ്പെ ടു ത്തിയ വ്യക്തി ക ളു ടെ യോ 
സാന്നിദ്ധ്യത്തിൽ ഡിവി ഷ ണൽ ഫോറസ്റ്റ് ഓഫീസ് റോ , 
അ ദ്ദേ ഹം അ ധി കാ ര പ്പെ ടു ത്തിയ മറ്റ് ഉദ്യോഗസ്ഥനോ 
ദർഘാസുകൾ തുറക്കുന്നതുമായിരിക്കും. 

- സാങ്കേതികമായ കാരണങ്ങളാൽ മേൽപ്പറഞ്ഞ ദിവസം 
ദർ ഘാസ് നട ത്തു ന്ന തിന് സാധിക്കാതെ വരി ക യോ , 
ദർഘാസിനുള്ള അപേക്ഷ വാങ്ങിക്കാതിരിക്കുകയോ ചെയ്താൽ 
ടി ജോലിക്കുള്ള ദർഘാസുകൾ 5- 10 - 2012 - ന് അതേ സമയത്ത് 
നടത്തുന്നതാണ്. 

- സാങ്കേതികമായ കാരണങ്ങളാൽ മേൽപ്പറഞ്ഞ ദിവസം 
ദർ ഘാസ് നട ത്തു ന്ന തിന് സാധിക്കാതെ വരി ക യോ , 
ദർഘാസിനുള്ള അപേക്ഷ വാങ്ങിക്കാതിരിക്കുകയോ ചെയ്താൽ 
ടി ജോലികൾക്കുള്ള ദർഘാസുകൾ 9 - 10 - 2012 - ന് അതേ 
സമയത്ത് നടത്തുന്നതാണ്. 

- ദർഘാസ് ഫോറത്തിന്റെ വില പണമായോ, മണി 
ഓർ ഡ റായോ അടച്ച് രജി സ് ടേ ഷൻ കാർഡ് സഹിതം 
അപേക്ഷിച്ചാൽ ഫോറം ലഭിക്കുന്നതാണ്. ഫോറത്തിന്റെ വില 
ഒരു കാരണവശാലും മടക്കിക്കൊടുക്കുന്നതല്ല. നിരതദ്രവ്യം 
ദേശസാൽകൃതബാങ്കിൽ നിന്നും, ഡിവിഷണൽ ഫോറസ്റ്റ് 
ഓഫീസർ, സൗത്ത് വയ നാട് ഡിവിഷൻ, കൽപ്പറ്റ എന്ന 
പേരിൽ വാങ്ങിയ ഡിമാന്റ് ഡ്രാഫ്റ്റ് ആയിരിക്കണം. നിശ്ചിത 
നിരതദ്രവ്യം ഇല്ലാത്തതും വൈകി ലഭിക്കുന്നതും അപൂർണ്ണ 
വുമായ ദർഘാസുകൾ നിരസിക്കുന്നതാണ്. മതിയായ കാരണ 
ങ്ങ ളില്ലാതെ തന്നെ ദർഘാസ് റദ്ദാക്കാനുള്ള അധികാരം 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറിൽ നിക്ഷിപ്തമായിരിക്കും. 
കോ -ഓപ്പറേറ്റീവ് സൊസൈറ്റികൾ ദർഘാസുകൾ നൽകുന്നു . 
വെങ്കിൽ അവയെ നിരതദ്രവ്യം/ സെക്യൂരിറ്റി കെട്ടിവെയ്ക്കുന്ന 
തിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ ആയതിലേക്കുള്ള 
ഉത്തരവിന്റെ പകർപ്പ് ഹാജരാക്കേണ്ടതാണ്. അല്ലാത്തപക്ഷം 
അവരും നിരതദ്രവ്യം/ സെക്യൂരിറ്റി കെട്ടിവെയ്ക്കേണ്ടതാണ്. 

- ദർഘാസ് സമർപ്പിക്കുവാനുദ്ദേശിക്കുന്ന കരാറുകാർ 
ദർഘാസ് സഹിതം നിശ്ചിത ഫോറത്തിലുള്ള ഒരു പ്രാഥമിക 
കരാർ 100 - ന്റെ മുദ്രപത്രത്തിൽ തയ്യാറാക്കി ഒപ്പിട്ട് അടക്കം 
ചെയ്യേണ്ടതും അങ്ങനെ ചെയ്യുവാൻ വീഴ്ച വരുത്തുന്ന 
കരാറുകാരുടെ ദർഘാസുകൾ അവ തുറക്കുമ്പോൾ തന്നെ 
അധികാരപ്പെട്ട ഉദ്യോഗസ്ഥൻ നിരസിക്കുന്നതുമാണ്. കേരള 
പൊതുമാരാമത്ത് വകുപ്പിലും വനം വകുപ്പിലും ദർഘാസ് 
സംബന്ധിച്ച് നിലവിലുള്ള മറ്റ് എല്ലാ വ്യവസ്ഥകളും ഈ 
ദർഘാസ് പരസ്യത്തിനും ബാധകമാണ്. 


35 , 000 


46, 250 


- 1 സൗത്ത് വയനാട് ഡിവിഷൻ ഫോറസ്റ്റ് 

കോംപ്ലക്സിലുള്ള ഡിവിഷൻ ഓഫീസിന്റെ 
നിർമ്മാണ പുത്തുദ്ധാരണ പ്രവർത്തികൾ 

- 27 ലക്ഷം 
2 കൽപ്പറ്റ റെയിഞ്ചിൽ സുഗന്ധഗിരി ഹെഡ് 

ക്വാർട്ടേഴ്സ് കെട്ടിടത്തിന്റെ നിർമ്മാണ 

പ്രവർത്തികൾ - 8.80 ലക്ഷം 
3 - കൽപ്പറ്റ റെയിഞ്ചിൽ ബാണാസുരമല വന 

സം ര ക്ഷണ സമിതി യു ടെ ഓഫീസ് 
കെട്ടിടത്തിന്റെയും ടിക്കറ്റ് കൗണ്ടറിന്റെയും 
നിർമ്മാണം - 14 ലക്ഷം 
സൗത്ത് വയനാട് ഡിവിഷൻ ഫോറസ്റ്റ് 
കോംപ്ലക്സിൽ ഫോറസ്റ്റ് ഡെവലപ്പ്മെന്റ് 
ഓഫീസിന്റെ നിർമ്മാണ പ്രവർത്തി 

- 18. 5 ലക്ഷം 
5 മേപ്പാടി റെയിഞ്ചിൽ പഞ്ചമി കുന്നിൽ 

മേപ്പാടി റെയിഞ്ചാഫീസ് കെട്ടിടത്തിന്റെ 
നിർമ്മാണം - 21.20 ലക്ഷം 
മേപ്പാടി റെയിഞ്ചിൽ പഞ്ചമി കുന്നിൽ 

ടൈപ്പ് II ക്വാർട്ടേഴ്സിന്റെ നവീകരണ 
പ്രവർത്തി- 2.30 ലക്ഷം 
7 മേപ്പാടി കുന്നിൽ ഒരു ക്യാമ്പ് ഷെഡിന്റെ 

നിർമ്മാണ പ്രവർത്തി - 1.41 ലക്ഷം 
- 8 കൽപ്പറ്റ റെയിഞ്ചിലെ കറുകംതോട്ടിൽ ഒരു 

ക്യാമ്പ് ഷെഡിന്റെ നിർമ്മാണ പ്രവർത്തി 

- 4.20 ലക്ഷം 
- 9 ചെതലത്ത് റെയിഞ്ചിലെ അമ്മാനിയിൽ 

ഒരു സെമി പെർമനന്റ് ക്യാമ്പ് ഷെഡിന്റെ 

നിർമ്മാണ പ്രവർത്തി - 2. 50 ലക്ഷം 
10 കൽപ്പറ്റ റെയിഞ്ചിലെ ബാണാസുരമല 

മീൻമുട്ടിയിൽ കൈവരിയുടെ നിർമ്മാണ 
പ്രവർത്തി - 2.75 ലക്ഷം 
മേപ്പാടി റെയിഞ്ചിലെ സൂചിപ്പാറയിൽ 
കൈവരിയുടെ നിർമ്മാണ പ്രവർത്തി 

5.1 ലക്ഷം 
12 മേപ്പാടി റെയിഞ്ചിലെ മീൻമുട്ടിയിൽ 

കൈവരിയുടെ നിർമ്മാണ പ്രവർത്തി 
10 . 25 ലക്ഷം 


53 , 000 


5 ,750 


3 , 525 


10 , 500 


6 ,250 


6 , 875 


12 ,750 


Divisional Forest Office, 
Kalpetta . 


| ( Sd.) 
Divisional Forest Officer . 
( For and on behalf of the 

Governor of Kerala ). 


25, 625 


